Regn . No . KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/ TV (N )/634 /2018 - 20 


കേരള സർക്കാർ 
Government of Kerala 

2019 


सत्यमेव जयते 


JO 
V 
HOSTESSO 


GOVERNN 


0 


ൽ സർക്കാ 


VMENT OF 


KERALA 


2 


കേരള ഗസററ് 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


beijo 8 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2019 WINomb 10 
10th December 2019 

1195 cmldo 24 
24th Vrischikam 1195 


നമ്പർ 


Vol . VIII 


No. 


Thiruvananthapuram , 

Tuesday 


1941 GOLDDI @ MO 19 
19th Agrahayana 1941 


PART III 


Judicial Department 


THE HIGH COURT OF KERALA 


NOTIFICATION 


No. D9B ( 2 )- 89670 / 2019 . 


20th November 2019. 


Sub : — The High Court of Kerala — Vacation and 

Holidays for the year 2020 — regarding 


Name of Holidays Days of the week Date 
( 1 ) 

(2 ) 

(3 ) 
All Sundays and Second Saturdays of each English Month 
Mannam Jayanthi 

Thursday 2 - 1 - 2020 
Republic Day 

Sunday 26 - 1 -2020 
Sivarathri 

Friday 

21 - 2 - 2020 
Maundy Thursday 

Thursday 

9 - 4 - 2020 
Good Friday 

Friday 10 - 4 - 2020 


Summer Vacation — From 13th April 2020 (Monday ) 

to 17th May 2020 (Sunday ) 
(both days inclusive ). 


Onam 


Easter 


Sunday 


12 - 4 - 2020 


Holidays — From 27th August 2020 

( Thursday) to 5th September 
2020 ( Saturday ) (both days 
inclusive ) 


Tuesday 


14 - 4 -2020 


Vishu /Dr. B . R . Ambedkar 
Jayanthi 


May Day 


Friday 


1 -5 - 2020 
24 - 5 - 2020 


Id -ul- Fitr (Ramzan ) * 


Sunday 


Christmas Holidays — From 23rd December 2020 

(Wednesday ) to 31st December 
2020 ( Thursday ) (both days 
inclusive ) 


Karkkadaka Vavu 


Monday 


20 - 7 - 2020 


Id -ul-Adha ( Bakrid )* 


Friday 


31- 7 - 2020 


Gaz . No. 49 /2019 /DTP (Judicial). 


339 


164 


KERALA GAZETTE 


| [PART III 


( 1 ) 


NOTIFICATION 


( 2 ) 
Saturday 


( 3 ) 
15 - 8 - 2020 


Independence Day 


- No . D9B ( 2 )- 89670 / 2019 . 


20th November 2019 . 


Ayyankali Jayanthi 


Friday 


28 - 8 - 2020 


Muharram * 


Saturday 


29 - 8 - 2020 


First Onam 


Sunday 


30 - 8 -2020 


Under Section 19 ( 1) of the Kerala Civil Courts Act, 
1957 ( Act 1 of 1957 ) sanction is accorded to the 
Subordinate Civil Courts in the State to adjourn for the 
Summer Vacation , Onam Holidays and Christmas 
Holidays for the year 2020 as shown below : 


Thiruvonam 


Monday 


31 - 8- 2020 
1 - 9 - 2020 


Third Onam 


Tuesday 


Summer Vacation 


2 - 9 - 2020 


Fourth Onam /Sree Narayana Wednesday 
Guru Jayanthi 


From 13th April 2020 (Monday ) 
to 17th May 2020 (Sunday ) 
(both days inclusive). 


Sreekrishna Jayanthi 


Thursday 


| 10 - 9 -2020 
21 - 9- 2020 


Monday 


Sree Narayana Guru 
Samadhi Day 


Gandhi Jayanthi 


Friday 


2 - 10 - 2020 


Onam Holidays — From 27th August 2020 

( Thursday ) to 5th September 
2020 (Saturday ) (both days 

inclusive ). 
Christmas Holidays - From 23rd December 2020 

(Wednesday ) to 31st December 
2020 (Thursday ) (both days 
inclusive). 


Mahanavami 


Saturday 


24- 10 - 2020 


Vijayadasami 


Monday 


26 - 10 -2020 


Thursday 


29 - 10 - 2020 


Milad -i-Sherif * 
( Birthday of Prophet 
Muhammed ) 
Deepavali 


| By order, 


Second Saturday 


14 - 11- 2020 


P . G . AJITHKUMAR , 

Registrar 
( Subordinate Judiciary ). 


Christmas 


Friday 


25 -12 - 2020 


Ernakulam - 682 031 . 


Note: 1 . * Subject to change depending on the sighting 

of the Moon. 


ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി, തലശ്ശേരി 


ലേലപ്പരസ്യം 


Employees belonging to Nadar Community 
are permitted to avail restricted holiday on 
Thursday, 12th March 2020 - Ayya Vaikunda 
Swami Jayanthi. 


3 . 


Employees belonging to Brahmin 
Community are permitted to avail restricted 
holiday on Monday, 3rd August 2020 - Avani 
Avittom . 


നമ്പർ എ2- 4808 / 2019 . 

2019 ഒക്ടോബർ 24. 
- ചീഫ് ജുഡീഷ്യൽ മജി സ് ട്രേറ്റിന്റെ അധീന ത 
യിലുള്ളതും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ 
സൂക്ഷിച്ചിട്ടുള്ളതും ജുഡീഷ്യറി ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗ 
ത്തിലില്ലാത്തതുമായ താഴെ പറയുന്ന വാഹനം 2020 ജനുവരി 
മാസം 15 -ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ചീഫ് 
ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽവെച്ച് പരസ്യലേലം 
ചെയ്തുകൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. 


Employees belonging to Viswakarma 
Community are permitted to avail restricted 
holiday on Thursday , 17th September 2020 
Viswakarma Day. 
1st and 3rd January 2020 Wednesday and 
Friday , will be non sitting days for the 
High Court . 


രജിസ്റ്റർ നമ്പരും ഇനവും മോഡലും - KL 13 B 4156 , 
അംബാസിഡർ കാർ , 1994. 

നിരതദ്രവ്യം - 1,000. 
PWD അംഗീകരിച്ച കുറഞ്ഞ തുക ? 40,000 


By order , 


ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലേലം 
ആരംഭിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപേ മേൽപ്പറഞ്ഞ 
നിരക്കിലുള്ള നിരതദ്രവ്യം ലേല സ്ഥലത്ത് വെച്ച് അടച്ച് 
രസീത് വാങ്ങിക്കേണ്ടതും കൃത്യസമയത്ത് ലേല സ്ഥലത്ത് 
ഹാജരായിരിക്കേണ്ടതുമാണ്. 


K . HARIPAL , 
Registrar General. 


Ernakulam - 682 031 . 


340 


10th DEC. 2019 ] 


JUDICIAL DEPARTMENT 


165 


- മേൽപ്പറഞ്ഞ ലേലത്തിന് മുദ്രവെച്ച ദർഘാസുകളും 
സ്വീകരിക്കുന്നതാണ്. ദർഘാസുകൾ നേരിട്ടോ തപാൽ 
മാർഗ്ഗമോ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ കാര്യാലയത്തിൽ 
14 - 1-2020 -ാം തീയതി 4 മണിക്ക് മുമ്പായി ലഭിക്കേണ്ടതാണ്. 
ദ ർ ഘാസുകൾ അടക്കം ചെയ്ത കവറിനു മുകളിൽ 
വാഹന ലേലത്തിനുള്ള ദർഘാസ് എന്ന് വ്യക്ത മായി 
രേഖപ്പെടുത്തേണ്ടതാണ്. 


ചെയ്യുന്നതുമാണ്. പുനർ ലേലത്തിൽ സർക്കാരിനുണ്ടാകുന്ന 
നഷ്ടം മുൻ ലേലക്കാരനിൽനിന്നും ഈടാക്കുന്നതും മറിച്ച് 
കൂടുതലായി ലഭിക്കുന്ന തുക യ് ക്ക് മുൻ ലേലക്കാരന് 
യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. 


പരസ്യലേലം കഴിഞ്ഞാൽ ദർഘാസുകൾ തുറക്കുന്നതും 
ലേലത്തിലോ ടെണ്ടറിലോ ഏതിലാണോ കൂടുതൽ 
തുകയുള്ളത് ആയതിന് ലേലം താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതാണ്. ലേലം കഴിഞ്ഞാൽ ഉടൻ ലേലം/ ടെണ്ടർ 
സംഖ്യയുടെ പകുതി തുക നിരതദ്രവ്യം കഴിച്ച് ലേ 
സ്ഥലത്തുതന്നെ അടച്ച് രസീത് വാങ്ങേണ്ടതും ലേലം/ ടെണ്ടർ 
സ്ഥിരപ്പെടുത്തിഉത്തരവ് കിട്ടി പത്ത് ദിവസത്തിനകം ബാക്കി 
തുകയും നിയമാനുസൃതമായ ജി.എസ്. ടി. യും അടച്ച് സ്വന്തം 
ചെലവിൽ വാഹനം കൊണ്ടുപോകേണ്ടതാണ്. 


- മേൽപ്പറഞ്ഞ വാഹനം ലേല തീയതിയുടെമുൻപുള്ള 
പത്ത് പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ 
വൈകിട്ട് അഞ്ച് മണി വരെ ചീഫ് ജുഡീഷ്യൽ 
മജിസ്ട്രേറ്റിന്റെ അനുമതിയോടെ പരിശോധിക്കാവുന്നതാണ്. 
യാതൊരു മുന്നറിയിപ്പോ കാരണമോ കൂടാതെ ലേലം 
മാറ്റിവെയ്ക്കുന്നതിന് തലശ്ശേരി ചീഫ് ജുഡീഷ്യൽ 
മജിസ്ട്രേറ്റിന് അധികാരമുണ്ടായിരിക്കും. ലേലം സംബന്ധിച്ച് 
ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, തലശ്ശേരിയുടെ തീരുമാനം 
അന്തിമമായിരിക്കും. 


ഏതെങ്കിലും കാരണവശാൽ ലേലം / ടെണ്ടർ 
സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ലേല നിബന്ധനകൾ 
ലംഘിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച തുക 
സർക്കാരിലേക്ക് മുതൽക്കൂട്ടുന്നതും വാഹനം പുനർ ലേലം 


തങ്കച്ചൻ, കെ . പി . 
ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. 


തലശ്ശേരി. 


341 


